Kerala Gazette No. 49 dated 9th December 2008 . 


PART I 


Section ii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ -യൂണിഫിക്കേഷൻ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 10495 ലെഗ്.യൂണി. 3/ 08 / നിയമം. 


2008 ജൂൺ 9. 
തിരുവനന്തപുരം, 

1930 ജ്യേഷ്ഠം 19. 


2008 ജൂൺ 9 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 


പി. എസ്. ഗോപിനാഥൻ, 
- നിയമവകുപ്പ് സെക്രട്ടറി. 


G . 645 /2008. 


2008 - ലെ 16 -ാം നമ്പർ ഓർഡിനൻസ് 
2008- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 

( ഭേദഗതി) ഓർഡിനൻസ് 


ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 
ആക്റ്റ്വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടിയെടുക്കേണ്ടത്ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ, അതിനാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്നഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 
-- 1. ചു രു ക്ക പ്പേരും പാരം ഭ വും . - ( 1) ഈ ഓർഡിനൻസിന് 2008 - ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് 
പറയാം. 

- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

2. 1994- ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യണമെന്ന്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്ക്യത 
സർവ്വകലാശാല ആക്റ്റിന് (1994 - ലെ 5) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 മുതൽ 13 വരെവകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പിൽ, (എൽ) ഖണ്ഡ 
ത്തിനുശേഷം, താഴെപ്പറയുന്നഖണ്ഡംകൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

“( എം ) പാ - വൈ സ് - ചാൻസലർ എന്നാൽ, സർവ്വ ക ലാ ശാ ല യുടെ 
പ്രോ - വൈസ്-ചാൻസലർ എന്നർത്ഥമാകുന്നു ; ”. 


4. 3 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 3 -ാം വകുപ്പിലെ (1) -ാം ഉപ് 
വകുപ്പിൽ “ വൈസ്ചാൻസലർ ” എന്ന വാക്കുകൾക്കുശേഷം, “ പ്രോ - വൈസ്-ചാൻസലർ 
എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


5 . 


- 12 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 12-ാം വകുപ്പിൽ, - 


- ( പധാന 


12 -ാം 


- (i) “എക്സ്- ഒഫീഷ്യാ അംഗങ്ങൾ എന്ന ശീർഷകത്തിന് കീഴിൽ, - 


- ( എ ) നിലവിലുള്ള( ii ) -ാം ഇനത്തെ (iii ) -ാം ഇനമായി പുനരക്കമിടേണ്ടതും 
അപ്രകാരം പുനരക്കമിട്ട (iii ) -ാം ഇനത്തിനു മുൻപായി,താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേ 
ണ്ടതാണ്, അതായത്: 


""( ii ) പ്രാ - വൈസ്-ചാൻസലർ ; ; 


( ബി ) അപ്രകാരം പുനരക്കമിട്ട ( iii ) -ാം ഇനത്തിനുശേഷം താഴെപ്പറയുന്ന 
ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


- ""( vi ) ധനകാര്യ വകുപ്പ്ഗവൺമെന്റ് സെക്രട്ടറിഅല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം 
ചെയ്യുന്ന ധനകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവിയിൽ താഴെയല്ലാത്ത ഒരു 
ഉദ്യോഗസ്ഥൻ; ; 


( ii) “ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എന്ന ശീർഷകത്തിൻകീഴിൽ, 

( എ ) ( iii) -ാം ഇനത്തിനു പകരം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “( iii) സർക്കാർ, നാമനിർദ്ദേശം ചെയ്യുന്ന സർവ്വകലാശാലയിലെ മൂന്ന് 
റെഗുലർ അദ്ധ്യാപകർ, അവരിൽ ഒരാൾ വനിത ആയിരിക്കേണ്ടതാണ്; ; 


( ബി ) (iv) -ാം ഇനത്തിനുശേഷം താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 


- ""( v ) സർക്കാർ , നാമനിർദ്ദേശം ചെയ്യുന്ന സർവ്വകലാശാല യൂണിയൻ 
ചെയർപേഴ്സൺഅല്ലെങ്കിൽ അയാളുടെഅസാന്നിദ്ധ്യത്തിൽ സർവ്വകലാശാലയിലെയോ 
സർവ്വകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കലാലയങ്ങളിലെയോ, കേന്ദ്രങ്ങളിലെയോ 
രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു റെഗുലർ വിദ്യാർത്ഥിയും; ”. 


6. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. - 15 -ാം വകുപ്പ്(3) -ാം ഉപവകുപ്പിൽ “അദ്ദേഹത്തിന്റെ 
അസാന്നിദ്ധ്യത്തിൽ എന്ന വാക്കുകൾക്കുശേഷം, “ പ്രാ - വൈസ്ചാൻസലറും, രണ്ടു 
പേരുടെയും അസാന്നിദ്ധ്യത്തിൽ എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


| 7 . 16 - ാം വകു പ്പിന്റെ ഭേദ ഗ തി . -- പധാന ആക്റ്റിലെ 16 - ാം വകു പ് 
( 3) -ാം ഉപവകുപ്പിൽ, എക്സ് ഒഫീഷ്യാ അംഗങ്ങൾ, എന്ന ശീർഷകത്തിൻകീഴിൽ 
( 1) -ാം ഇനത്തിന് ശേഷംതാഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് : 


“(iഎ ) 


പ്രോ - വൈസ്ചാൻസലർ കെ. 


- 8. 18 -ാം വകുപ്പിന്റെ ഭേദ ഗ തി . - പ്രധാന ആക്റ്റിലെ 18 -ാം വകു പ്പ് ( 3 ) -ാം 
ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: 


“( 3 ) വൈസ്- ചാൻ സ ല റോ , അ ദ്ദേ ഹ ത്തിന്റെ അസാ ന്നി ദ്ധ്യ ത്തിൽ 
പോ - വൈസ്ചാൻസലറോ അഥവാ ഈ രണ്ടു പേരുടെയും അസാന്നിദ്ധ്യത്തിൽ 
ഹാജരായിട്ടുള്ള അംഗങ്ങൾ തങ്ങൾക്കിടയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരംഗമോ 
അക്കാഡമിക്ക്കൗൺസിലിന്റെ യോഗത്തിൽ ആദ്ധ്യക്ഷം വഹിക്കേണ്ടതാണ്. . 

- 9. 21 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സിലെ 21 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പിൽ, ഇനം ( iii ) - ന് ശേഷം, താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 


""(iv ) 


പ്രാ - വൈസ്ചാൻസലർ . 


10 . 23 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 23 -ാം വകുപ്പിൽ, (i) -ാം ഇനത്തിന് 
ശേഷംതാഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

"“(ii ) പ്രോ - വൈസ്-ചാൻസലർ . 


| 11. 24 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 24 -ാം വകുപ്പ് (6 ) -ാം 
ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്നഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


- “(6 ) വൈസ്ചാൻസലറുടെഔദ്യോഗികസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവ് 
വരികയോ അഥവാ വൈസ്ചാൻസലർ, താല്ക്കാലികമായി അസന്നിഹിതനായിരിക്കുകയോ 
ചെയ്യുന്ന സംഗ തി യിൽ, പാ - വൈ സ് - ചാൻസ ലർ, അതതു സം ഗ തി പോ ലെ , 
വൈസ്- ചാൻസലറുടെ അധികാ ര ങ്ങൾ വിനിയോഗിക്കു കയും കർത്തവ്യങ്ങൾ 
നിർവ്വഹിക്കുകയും ചെയ്യുകയോ അഥവാ, വൈസ്ചാൻസലറുടെ പതിവ് ചുമതലകൾ 
നിർവ്വഹിക്കുകയോചെയ്യേണ്ടതുമാണ് . 

12. 26 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 26 -ാം വകുപ്പ് (11) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

" ( 12 ) വൈസ് ചാൻസലർ തന്റെ ഏതെങ്കിലും അധികാരങ്ങൾ പ്രാ - വൈസ് 
ചാൻസലർക്ക്ഏൽപ്പിച്ചുകൊടുക്കാവുന്നതാണ് . 


13. 27 എന്ന പുതിയ വകു പ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 26 -ാം 
വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “(27 ) പ്രോ - വൈസ്-ചാൻസലർ. (1) ചാൻസലർ, പ്രോ - ചാൻസലർ സമർപ്പിച്ച 
പാനലിൽ നിന്നും പ്രോ - വൈസ്-ചാൻസലറെ നിയമിക്കേണ്ടതാണ്. 

- ( 2) നിയമനസമയത്ത് പ്രോ - വൈസ്-ചാൻസലർക്ക് അറുപത്തഞ്ചു വയസ്സ് 
പൂർത്തിയായിരിക്കാൻ പാടില്ലാത്തതാകുന്നു . 


| ( 3) പ്രോ - വൈസ്- ചാൻസലർ സർവ്വകലാശാലയുടെ ശമ്പളം പറ്റുന്ന ഒരു 
മുഴുവൻ സമയ ഉദ്യോഗസ്ഥൻആയിരിക്കേണ്ടതാണ്. 


( 4) പ്രോ - വൈസ്- ചാൻസലർ, താൻ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി 
മുതൽ നാലുവർഷക്കാലത്തേക്ക് ഉദ്യോഗം വഹിക്കേണ്ടതും, പുനർ നിയമനത്തിന് 
അർഹനായിരിക്കുന്നതുമാണ്. 


- ( 5) പ്രോ - വൈസ്ചാൻസലറുടെ ശമ്പളവും മറ്റു സേവന ഉപാധികളും 
സ്റ്റാറ്റ്യൂട്ടുകളാൽ നിർണ്ണയിക്കപ്പെട്ടേക്കാവുന്ന വിധത്തിലായിരിക്കേണ്ടതാണ്. 

- (6) ചാൻസലർ, ആക്ടിലെയും ഓർഡിനൻസുകളിലെയും, സ്റ്റാറ്റ്യൂട്ടുകളിലെയും, 
റെഗുലേഷനുകളിലെയും വ്യവസ്ഥകൾക്കു വിധേയമായി, വൈസ്ചാൻസലറുമായി 
കൂടിയാലോചിച്ച്, പാ - വൈസ്- ചാൻസലറുടെ അധികാരങ്ങളും ചുമതലകളും 
തീരുമാനിക്കേണ്ടതാണ്. . 


ആർ. എൽ. ഭാട്ടിയ , 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 
- എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


